ക 
സാ 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg. No. KL /TV ( N )/ 634/ 2018-20 


COVERNMENT 


OF KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂൺ 30 
30th June 2020 
1195 മിഥുനം 16 
16th Mithunam 1195 


നമ്പർ 


26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 9 
9th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


30th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4695 


തിരുത്തൽ പരസ്യം 


( 2 ) 


നമ്പർ ജി2-8030 2019 . 


2020 മാർച്ച് 20. 


നമ്പർ എ5-2708/ 2020 . 


2020 മാർച്ച് 13. 


അവ ക ാ ശ 


4-2-2020 -ാം തീയതിയിലെ 5 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 9, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 988 - ൽ ക്രമനമ്പർ 3 ആയി പ്രസി 
ദ്ധീകരിച്ച ജി2-8030 19 -ാം നമ്പർ പരസ്യത്തിൽ "രണ്ടും മൂന്നും 
കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികൾ എന്നത് "രണ്ടും 
മൂ ന്നും കക്ഷികൾ മ ന റു കളും ഒന്നാം 

കക്ഷിയുടെ 
സംരക്ഷണയിലുമാണ്. ആയതിനാൽ ഒന്നു മുതൽ മൂന്ന്വരെ 
കക്ഷികൾ തന്റെ അനന്തരാവകാശികളാണെന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


കോഴഞ്ചേരി താ ലൂ ക്കിൽ നാരങ്ങാനം വില്ലേജിൽ 
നാര ങ്ങാനം വെസ്റ്റ് പി . ഒ., കാരി ക്കൽ മേമുറി വീട്ടിൽ 
വർഗ്ഗീസ് വർഗ്ഗീസ്എന്നയാൾ 2-4-2015 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
ആ യ തി നാൽ വിവിധ ആവ ശ്യ ങ്ങൾക്കുള്ള 
സർട്ടിഫിക്കറ്റ് ലഭിക്കു ന്ന തിനുവേണ്ടി പരേ ത ന്റെ മകൻ 
വിനോദ് 

സമർപ്പിച്ച് അപേ ക്ഷ യു ടെ 
അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


വറു ഗീസ് 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


താലൂക്കാഫീസ്, 
പുനലൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


ഭാര്യ 


63 


2 


കുഞ്ഞൂഞ്ഞമ്മ വറുഗീസ് 
വിനോദ് വറുഗീസ് 
എലിസബത്ത് വർഗീസ് 


മകൻ 


42 


3 


മകൾ 


36 


PATHANAMTHITTA DISTRICT 


4 


വിൻസി ജോൺസൺ 


35 


Kozhencherry Taluk 


പരസ്യം 


( 1) 


നമ്പർ എ5-8782 / 2019 . 


2020 മാർച്ച് 17. 


പരേ ത ന് മറ്റ് അ വ കാ ശി കൾ ആരും ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതുമാണ്. ആകയാൽ മേൽ 
പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മ ക നായ 


( 3 ) 


നമ്പർ എ5-270712020. 


2020 മാർച്ച് 13 . 


കോഴ ഞ്ചേരി താലൂക്കിൽ ചെന്നീർക്കര വില്ലേ ജിൽ 
മുട്ട ത്തു കോണം മുറിയിൽ കൊച്ചു വീട്ടിൽ വീട്ടിൽ 
കൃഷ്ണൻകുട്ടി എന്നയാൾ 6-4-2019 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
ആയ തി നാൽ പരേതന്റെ പേരിലുള്ള KL - 03- V- 603 4 
നമ്പർ വാഹ ന ത്തിന്റെ ഉട മ സ്ഥാ വ കാശ o 
സുരേഷ്, കെ . കെ . -യുടെ പേരിലേക്കു മാറ്റുന്നതിനും മറ്റ് 
വിവിധ ആവ ശ്യ ങ്ങൾക്കുമായി അവ കാ ശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ മകൻ സുരേഷ്, കെ . കെ . 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചെന്നീർക്കര 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കോഴ ഞ്ചേരി താലൂക്കിൽ നാര ങ്ങാനം വില്ലേജിൽ 
നാരങ്ങാനം മുറിയിൽ പുത്തൻ പുരയിൽ പടിഞ്ഞാറേതിൽ 
വീട്ടിൽ കൃഷ്ണൻകുട്ടി പിള്ള എന്നയാൾ 28-12-2019 - ൽ 
മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . വിവിധ ആ വ ശ്യ ങ്ങ ൾക്കുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ 
മകൻ അഭി ലാ ഷ്, പി . കെ . സമർപ്പിച്ച അപേക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ശാന്തമ്മ, കെ . ബി . 


ഭാര്യ 


71 


ബം 


2 


ഗീതാ വിജയൻ 


മകൾ 


50 


1 


ലീലാമണി 


ഭാര്യ 


60 


3 


സുരേഷ്, കെ . കെ . 


മകൻ 


49 


2 


മകൻ 


34 


3 


അഭിലാഷ്, പി . കെ . 
അമ്പിളിമോൾ, എസ്. കെ . 
ജാനകിയമ്മ 


മകൾ 


36 


4 


മാതാവ് 


92 


അവ കാശ 


പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയിട്ടുള്ളതും മറ്റ് 
അ വ കാ ശി കൾ ആ രുംം ഇല്ല എന്ന് അന്വേ ഷ ണ ത്തിൽ 
അറി വാ യിട്ടു ള്ള തു മാ ണ് . മേൽ പറഞ്ഞവർ മാത്രമാണ് 
പരേതന്റെ അ വ കാ ശി കൾ എന്നു ള്ള തിന് 
സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


പരേ ത ന് മറ്റ് അ വ കാ ശി ക ൾ ആരും ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽ 
പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ ത പാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Gaz , No. 2612020 /DTP ( CLR ) . 


119 


4696 


KERALA GAZETTE 


[PART III 


( 4 ) 


നമ്പർ എ5-28332020 . 

2020 മാർച്ച് 13. 
കോഴ അഞ്ചരി താ ലൂ ക്കിൽ 

കുള നട വില്ലേജിൽ 
ഉള്ളന്നൂർമുറിയിൽ ചിറ്റാടിയിൽ വീട്ടിൽ കരുണാകരൻ നായർ 
എന്നയാൾ 8-10-2018 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ 
വിവിധ ആവ ശ്യ ങ്ങ ൾക്കുള്ള അ വ കാ ശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കുന്നതിനുവേണ്ടിപരേതന്റെ മകൻ മധുസൂദനൻ പിള്ള 
സമർപ്പിച്ച അപേക്ഷ യുടെ അടി സ്ഥാ ന ത്തിൽ കുള നട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പ്രേ തന്റെ അ വ കാ ശി താഴെ പറ യു ന്ന ആളാ ണെന്ന് 
അറിവായിരിക്കുന്നു. 


( 6 ) 
നമ്പർ എ5-2704 2020. 

2020 മാർച്ച് 13 . 
കോഴ അഞ്ചരി താ ലൂ ക്കിൽ 

ഇല തൂർ വില്ലേ ജിൽ 
പരിയാരം മുറിയിൽ പുളിയേലിൽ താഴത്തേതിൽ വീട്ടിൽ 
പി . കെ . ഗോപിനാഥൻ നായർ എന്നയാൾ 26-1-2020 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ പ്രോപ്പർട്ടി സംബന്ധമായ 
ആ വ ശ്യ ത്തിനും മറ്റ് വിവിധ 

ആവ ശ്യ ങ്ങ ൾ ക്കു മാ യി 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ 
മകൻ ഹരി കു മാർ , പി . ജി . സമർപ്പിച്ച അപേക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ ഇല തൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശി താഴെ 
പറയുന്ന ആളാണെന്ന് അറിവായിട്ടുണ്ട്. 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


ബന്ധം 


ബന്ധം 


മധുസൂദനൻ പിള്ള 


മകൻ 


59 


1 


48 


2 


പി . ജി . രാധാകൃഷ്ണൻ നായർ മകൻ 
ഗീതാ കുമാരി 

മകൾ 
ഹരികുമാർ, പി . ജി . 

മകൻ 


43 


3 


40 


പരേതന്റെ ഭാര്യ സി . കെ . ഈശ്വരിയമ്മ 15-11-2009 - ൽ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന് മറ്റ് അവകാശികൾ 
ആരും ഇല്ല എന്ന്അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. 
ആകയാൽ മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശി 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി ബോ ധിപ്പിക്കേണ്ട താ ണ്. 
കാലാ വധി 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 5 ) 


നമ്പർ എ5-9225 2019. 


2020 മാർച്ച് 13. 


പരേതന്റെ ഭാര്യ മണിയമ്മ 28-7-2013 - ൽ മരണപ്പെട്ടിട്ടുള്ളതും 
പരേ ത ന് മറ്റ് അവ കാ ശി കൾ 

ആ രും ഇല്ല എന്നും 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽ 
പറഞ്ഞവർ മാതമാണ് 

പരേതന്റെ അവ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി 

കഴിഞ്ഞാ ത പാൽമാർഗ്ഗമോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 7 ) 
നമ്പർ എ5-1147 / 2020. 

2020 ഫെബ്രുവരി 10 . 
കോഴഞ്ചേരി താ ലൂ ക്കിൽ കിട ങ്ങന്നൂർ വില്ലേ ജിൽ 
വല്ലന മുറിയിൽ തുളസീസദനം വീട്ടിൽ എം . എൻ. കമലാസനൻ 
എന്നയാൾ 26-10-2019- ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തിനുവേണ്ടി പരേതന്റെ ഭാര്യ തുള സീഭായി സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കിടങ്ങന്നൂർ വില്ലേജാഫീസർ 
മു ഖാ ന്തിരം 

നട ത്തി യ തിൽ പരേതന്റെ 
അ വ കാ ശി കൾ 

പറ യു ന്നവരാണു ള്ള തന്നും 
അറിവായിട്ടുണ്ട്. 


കോഴ അഞ്ചരി താ ലൂ ക്കിൽ ഇല തൂർ വില്ലേ ജിൽ 
പരിയാരം മുറിയിൽ കുമരമലയിൽ വീട്ടിൽ വത്സല എന്നവർ 
27-7-2019- ലും ടിയാളുടെ ഭർത്താവ് കമലാസനൻ 1-4-2001- ലും ടി 
ദമ്പതികളുടെ മകൻ അജിത് കെ . കമലാസനൻ 23-8-2012- ലും 
മര ണ പ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ പരേത രുടെ മകൻ 
അജിത് കെ . കമ ലാ സനന്റെ പേരിലുള്ള അപക ട മ രണ 
ഇൻഷ്വറൻസ് തുക കൈപ്പറ്റുന്ന തിനും വിവിധ ആവശ്യ 
ങ്ങൾക്കുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി 
പരേതരുടെ മകൾ അർച്ചന കമലാസനൻ (അർച്ചന ജയപ്രകാശ്) 
സമർപ്പിച്ച അപേക്ഷ യുടെ അടി സ്ഥാ ന ത്തിൽ ഇല തൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പ്രേ തരുടെ അ വ കാ ശി താഴെ പറയുന്ന ആളാ ണെന്ന് 
അറിവായിരിക്കുന്നു . 


അന്വഷണം 


താ ഴ 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


പരേതരുമായുള്ള 


വയസ് 


1 


തുളസീ ഭായി 


ഭാര്യ 


58 


ബന്ധം 


2 


അഭിലാഷ് കമൽ 


മകൻ 


40 


അർച്ചന കമലാസനൻ @ 
അർച്ചന ജയപ്രകാശ് 


മകൾ 


34 


3 


ആശ കമൽ 


മകൾ 


38 


പരേതർക്ക് മറ്റ് അവകാശികൾ ആരും ഇല്ല എന്ന്അന്വേ 
ഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽ പറഞ്ഞവർ 
മാത്രമാണ് പരേതരുടെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞാ പാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


പരേ ത ന് മറ്റ് അ വ കാ ശികൾ ആരും ഇല്ല എന്നും 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽ 
പറഞ്ഞവർ മാത മാണ് 

പരേതന്റെ അവ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


തപ 


120 


30th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4697 


( 8 ) 


തിരുത്തൽ പരസ്യം 


No. A5-1069/2020 . 


3rd March 2020 . 


നമ്പർ എ5-11504 2019. 


2020 ഏപ്രിൽ 30 . 


Notice is hereby given to all whom it may concern 
that R. Muthukumari , Ananda Bhavanam , T. K. Road , 
Pathanamthitta Village, Kozhencherry Taluk , Pathanamthitta 
District of Kerala State has applied for a legal heirship 
certificate for various purposes due to her husband 
S. Ramalingam who died on 20-11-2019 . Enquiry conducted 
through the Village Officer, Pathanamthitta reveals that the 
following 

the legal heirs of late 
S. Ramalingam. 


4-2-2020 - ലെ കേരള ഗസറ്റ് നമ്പർ 5- ൽ ( വാല്യം 9, പാർട്ട് 
III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 992 -ാം 
പേജിൽ 

ക മ ന മ്പർ 14 - ാ മ താ യി പസി ദ്ധീക രിച്ച 
nomujoo108 ‘Denny Varghese @ Denny Ivan - Son 
എന്നത് "Denny Varghese @ Denny Ivan - Daughter 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


are 


താലൂക്കാഫീസ്, 
കോഴഞ്ചേരി. 


(ഒപ്പ്) 
തഹശീൽദാർ, 


SCHEDULE 


Adoor Taluk 


Age 


പരസ്യം 


SI. 
No. 


Name of the 
legal heirs 


Relationship 

with the 
deceased 


-- 


Wife 


48 


2 


R. Muthukumari 
Chandru , R. 
Suresh Babu, R. 


Son 


24 


3 


21 


(1) 
നമ്പർ സി2-1351212019. 

2020 മാർച്ച് 11. 
അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ ഏഴംകുളം 
വടക്ക് 

മുറിയിൽ ചത്തിര നടിയത്ത് വീട്ടിൽ 
സരസ്വതി, കെ . എം . അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
അപേക്ഷകയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ, റ്റി . 15-5-2019- ൽ 
മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത 
അ വ കാശി ചുവടെ ചേർക്കു ന്ന വ രാ ണെന്നും ഏഴംകുളം 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


Objections if any against the issuance of the legal 
heirship certificate to the above said 3 persons has to be 
filed in person before the undersigned within 30 days 
from the date of publication of this notice in the Kerala 
Govt. Gazette. Belated applications and those sent by post 
will not be considered . 


പേര് 


പരേതനുമായുള്ള 

വയസ് 


ബന്ധം 


( 9) 


സരസ്വതി, കെ . എം . 


ഭാര്യ 


49 


No , A5-3951/ 2020 . 


5th June 2020. 


കക്ഷി 


Notice is hereby given to all whom it may concern 
that Bindu Roshan , Thekkeparampil , Nellikkala P. 0., 

Mallapuzhassery Village , Kozhencherry Taluk , 
Pathanamthitta District of Kerala State has applied for a 
legal heirship certificate for various purposes due to her 
husband Roshan Ramankutty who died on 3-5-2020 . 
Enquiry conducted through the Village Officer , 
Mallapuzhassery reveals that the following persons are 
the legal heirs of the deceased Roshan Ramankutty . 


മുക ളിൽ പേര് ചേർത്തിട്ടുള്ള 

പേരിൽ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവ സ 
ത്തിനുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേ 
ണ്ട താ ണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


SCHEDULE 


Age 


SI . 
No. 


Name of the 
legal heirs 


Relationship 

with the 
deceased 


( 2) 
നമ്പർ സി2-16399 2019 . 

2020 മാർച്ച് 12 . 
അടൂർ താലൂക്കിൽ ഏറത്ത്വില്ലേജിൽ അയ്യംകോയിക്കൽ 
മുറിയിൽ തറയശ്ശേരിൽ വീട്ടിൽ ലീലാമ്മ അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റിനായി സമർപ്പിച്ച് അപേ ക്ഷ യിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ ടിയാളുടെ മകൻ ഷിബു കോശി 
8-6-2018 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശി ചുവടെ ചേർക്കുന്നയാളാണെന്നും 
ഏറത്ത് വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


1 


Bindu Roshan 


Wife 


48 


2 


23 


Priya Roshan 
Parthiv Roshan 


Daughter 

Son 


3 


17 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


കോശി 


പിതാവ് 


62 


Objections if any against the issuance of the legal 
heirship certificate in the name of the above said persons 
should be filed in person before the Tahsildar , 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Govt. Gazette . Belated 
applications and those sent by post will not be 
considered . 


മുക ളിൽ പേര് ചേർത്തിട്ടുള്ള 

കക്ഷി പേരിൽ 
അ നന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവ സ 
ത്തിനുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേ 
ണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Taluk Office , 
Kozhencherry . 


( Sd. ) 
Tahsildar. 


121 


